Regn. No. KERBIL / 2012 / 45073 
- dated 5- 9- 2012 with RNI 
Reg. No . KL / TV( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNN 


കക 


බතලී 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 5 


2016 ഒക്ടോബർ 25 
25th October 2016 

1192 തുലാം 9 
9th Thulam 1192 


നമ്പർ 


Vol . V 


No. 


Thiruvananthapuram , 

Tuesday 


1938 കാർത്തികം 3 
3rd Karthika 1938 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള ആരോഗ്യ ശാസ്ത്ര സർവ്വകലാശാല 

തൃശ്ശൂർ- 680 596 
വിജ്ഞാപനം 


നമ്പർ എസി/ 03 / 5825 / 15 . 

2016 സെപ്റ്റംബർ 20. 
- കേരള ആരോഗ്യ ശാസ്ത്ര സർവ്വ ക ലാ ശാ ല യുടെ 
സെനറ്റിലേക്ക്2010 - ലെ കേരള ആരോഗ്യ ശാസ്ത്ര സർവ്വകലാശാല 
നിയമം വകുപ്പ് 20 ഉപവകുപ്പ് (1) തെരഞ്ഞെടുക്കപ്പെടേണ്ട 
അംഗങ്ങൾ ( vi) പ്രകാരം കേരള നിയമ സഭാംഗങ്ങളിൽ നിന്നും 
നാല് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്( തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ 
ഒരാൾ പട്ടികജാതിയിൽപ്പെട്ടതും ഒരാൾ വനിതയുമായിരിക്കണം) 
ഫലം പ്രഖ്യാപിക്കുന്നു . 

2010 - ലെ കേരള ആരോഗ്യ ശാസ്ത്ര സർവ്വകലാശാല 
നിയമം, വകുപ്പ് 20 ഉപവകുപ്പ് ( 1) തെരഞ്ഞെടുക്കപ്പെടേണ്ട 
അംഗങ്ങൾ ( vi) പ്രകാരം, സർവ്വകലാശാലയുടെ സെനറ്റിലേക്ക്, 
കേരള നിയമസഭാം ഗ ങ്ങ ളിൽ നിന്നും നാല് അംഗ ങ്ങ ളെ 
തെരഞ്ഞെടുക്കണമെന്നും അതിൽ ഒരാൾ പട്ടിക ജാതിയിൽ 
പെട്ടതും ഒരാൾ വനിതയുമായിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. 
അപ്രകാരം, കേരള ആരോഗ്യ ശാസ്ത്ര സർവ്വകലാശാലയുടെ 


തെരഞ്ഞെടുപ്പ് സ്റ്റാറ്റ്യൂട്ട്ഖണ്ഡം 3 & 30 പ്രകാരം, സർവ്വകലാ 
ശാലയുടെ സെനറ്റിലേക്ക് നാല് എം .എൽ. എ .-മാരെ തെരഞ്ഞ 
ടുക്കുന്നതിന് 20-8- 2016 - ൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു . ലഭിച്ച 
നാമനിർദ്ദേശ പ്രതികകൾ നിശ്ചിതസമയമായ 6 - 9 - 2016 - ന് 
11 മണിക്ക് സൂക്ഷ്മപരിശോധന നട ത്തി യ തിനുശേ ഷം , 
സാധുവായ നാമനിർദ്ദേശ പ്രതികകൾ സമർപ്പിച്ചവരുടെ പട്ടിക 
പ്രസിദ്ധീകരിച്ചു . കൈമാറ്റം ചെയ്യപ്പെടാവുന്ന പ്രാതിനിധ്യ 
വോട്ടിംഗ് രീതിയിൽ പോസ്റ്റൽ ബാലറ്റ് മുഖേന തെരഞ്ഞെടുപ്പ് 
നടത്തി 18 - 10 - 2016 - ന് ഫലം പ്രഖ്യാ പി ക്കു മെന്നാണ് 
20 -8 -2016- ലെ ഇതേ നമ്പരിലുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപന 
ത്തിലെ കാര്യപരിപാടിയനുസരിച്ച് പ്രസിദ്ധപ്പെടുത്തിയിരുന്നത്. 
എന്നാൽ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന 
സമ യ ത്തി നു ശേഷം ( 19 - 9 -2016 , 4 p . m .) അ വ ശ ഷിച്ച 
സ്ഥാനാർത്ഥികളുടെആകെ എണ്ണം നാലും അതിൽ ഒന്നു 
വീതം പട്ടികജാതിയിൽപ്പെട്ടതും, വനിതയുമാണ്. 


നാമനിർദ്ദേശ പ്രതിക പിൻവലിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള 
അവസാന സമയത്തിനുശേഷം അവശേഷിക്കുന്ന, സാധുവായ 
നാമ നിർദ്ദേശ പ്രതി ക കൾ സമർപ്പിച്ച വരുടെഎണ്ണവും 
തെരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ എണ്ണവും, വിഭാഗവും, തുല്യമാ 


യതിനാൽ, കേരള ആരോഗ്യ ശാസ്ത്ര സർവ്വകലാശാല സ്റ്റാറ്റ്യൂട്ട് 
2013- ന്റെ XXXIX -ാം അദ്ധ്യായം - തെരഞ്ഞെടുപ്പ്, ഖണ്ഡം 37 
പ്രകാരം, കേരള നിയമസഭയിലെ താഴെ പറയുന്ന അംഗങ്ങളെ 
കേരള ആരോഗ്യ ശാസ്ത്ര സർവ്വകലാശാലയുടെ സെനറ്റിലേക്ക് 
തെരഞ്ഞെടുക്കപ്പെട്ടതായി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു . 


കമ 
നമ്പർ 


പേരും വിലാസവും 


വിഭാഗം 


- (2 ) 


(3) 


1 


ജനറൽ 


ശ്രീ. കെ . വി . അബ്ദുൾ ഖാദർ, 

-- എം .എൽ. എ . 
(63 - ഗുരുവായൂർ) 
കറുപ്പം വീട്ടിൽ ഹൗസ്, 
ബ്ലാങ്ങാട് പി. ഒ ., കടപ്പുറം- 680 506 


ജനറൽ 


ഫാഫ . കെ . യു . അരുണൻ, 

എം .എൽ. എ . 
(70 - ഇരിഞ്ഞാലക്കുട), 
കുമ്പളപ്പറമ്പിൽ വീട്, 
എടത്തുരുത്തി പി. ഒ ., 
തൃശ്ശൂർ- 680 703 


വനിത 


ശ്രീമതി സി. കെ . ആശ, എം .എൽ. എ . 
( 95 - വൈക്കം) 
കിരൺ നിവാസ്, കുടവച്ചുർ പി . ഒ., 
വൈക്കം, കോട്ടയം - 686 144 
ശ്രീ . ആർ. രാജേഷ്, എം.എൽ. എ . 
(109 -മാവേലിക്കര), 
നല്ലൂർകുളത്തിൽ, കൊല്ലകടവ് പി . ഒ., 
ചെങ്ങന്നൂർ, ആലപ്പുഴ- 690 509 


പട്ടികജാതി 


( ഒപ്പ്) 

രജിസ്ട്രാർ & വരണാധികാരി. 
സ്വീകർത്താവ്: 

മേൽപ്പറഞ്ഞ ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങൾ. 

നോട്ടീസ് ബോർഡ്. 
പകർപ്പ്: 
ബഹു . കേരള ഗവർണ്ണറുടെ സെക്രട്ടറി, രാജ് ഭവൻ, 

തിരുവനന്തപുരം (ഉപരിപ്രതത്തോട് കൂടി). 
കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ 
ഡിപ്പാർട്ട് മെന്റിന്റെ പിൻ സിപ്പൽ സെക ട്ട റി , 
തിരുവനന്തപുരം (ഉപരിപ്രതത്തോട് കൂടി). 
ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പുമന്ത്രിയുടെ പവറ്റ് 

സെകട്ടറി, തിരുവനന്തപുരം ( ഉപരിപ്രതത്തോട് കൂടി). 
സെക ട്ട റി , കേരള നിയമ സഭാ സെക്രട്ട റി യേറ്റ്, 

തിരുവനന്തപുരം (ഉപരിപ്രതത്തോട് കൂടി). 
വൈസ്ചാൻ സ ലറുടെ സൈകട്ടറി/ പാ - വൈസ് 

ചാൻസലറുടെ പി . എ ./ രജിസ്ട്രാറുടെ പി. എ . 
സർവ്വകലാശാല ആസ്ഥാനത്തെ എല്ലാ ഓഫീസർമാർക്കും. 
പബ്ലിക് റിലേഷൻസ് ഓഫീസർ എ . സി .( എ1) സെക്ഷൻ 
- ഓഫീസ് കോപ്പി/ സ്റ്റോക്ക് ഫയൽ. 


